Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. 02 ). MMID 
KL/ TV (N )/ 12/2009 - 2011 


Taxis 


OVERN 


OLDS 


MOD 


KEDALA 


MENT OF 
न्याव अवत 


190 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


Vol. LIV 
beijo 54 


1st December 2009 

2009 Inuomo 1 
10th Agrahayana 1931 
1931 BOLOOOOOM 10 


No. 

147 
നമ്പർ 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 
Marine Department 


SHORT TENDER NOTICE 


No. B1- 383/07 /HSW . 


7th November 2009 . 


Sealed and competitive tenders are invited for the 
following work by the undersigned for and on behalf of 
the Governor of Kerala . 


Name of work — Special Repairs to the Departmental 
Vessel ML Jalanireekshak . 


Tenders should be superscribed the name of Work with 
Number and must be addressed to The Chief 
Hydrographer , Hydrographic Survey Wing , 
Sasthamangalam , Thiruvananthapuram - 695 010 , so as to 
reach on or before 1 p .m . on 11 - 12 - 2009 . Late tenders 
will not be accepted . The tenders will be opened at 3 p. m . 
on the same day in the presence of such of the tenderers 
or their authorised representatives who may present at 
that time. 

The tenderer should submit required Earnest Money 
Deposit as per rule along with the tender in the form of a 
crossed D . D . in favour of The Chief Hydrographer, 
payable at Thiruvananthapuram . The tender offer shall be 
firm for a period of four months. 


Estimated Amount - Rs. 8,13 ,508 (Rupees Eight Lakhs 
Thirteen thousand Five hundred and eight only ) . 


Earnest Money Deposit — 1 % of the quoted rate. 


Cost of tender form : 

Original — Rs. 1,500 + VAT @ 12 .5 % . 
DuplicateRs. 750 + VAT @ 12 .5 % . 


Duration of Work — 60 days after received the 
Work Order. 


Intending tenderers may on application to the 
undersigned obtain the requisite tender form . Application 
for the tender form should be accompanied by a cash 
remittance of the cost of the tender form ( D .D ./Cheques 
not acceptable ). Sale of tender form will be closed at 
12 p . m . on 11 - 12 -2009. The tender forms are not 
transferable . 


The tenderer should have his own Yard , Generator 
and other facilities etc . for repairing . The tenderer must 
arrange the conveyance of the vessel to the yard . 


Gaz . No. 47 /2009 /DTP (Marine). 


200 


KERALA GAZETTE 


[PART III 


Desired tenderer for inspection of the vessel to be ദർഘാസ് ഫോറങ്ങളും മറ്റു വിവരങ്ങളും തിരുവനന്തപുരത്ത് 
repaired , contact the Marine Surveyor, Hydrographic ശാസ്ത മ ഗ ല ത്തുള്ള ചീഫ് ഹെഡാ ഗാ ഫറുടെ 
Survey Wing , Port Department, Beypore ആഫീസിൽ ഉണ്ടായിരിക്കുന്നതും 2009 ഡിസംബർ മാസം 11 -ാം 
( Phone : 0495 2414069). The tenderers should enclose a തീയതി ഉച്ചയ്ക്ക് 12 മണിവരെയുള്ള എല്ലാ പ്രവർത്തി ദിവസ 
preliminary agreement in Kerala Stamp Paper worth Rs. 50 ങ്ങളിലും ഫോറത്തിന്റെ വില രൊക്കം പണ മായി അടച്ച് 
and the required E. M .D . The tender without preliminary ( മടക്കി കൊടുക്കുന്നതല്ല ) രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കു 
agreement and E . M . D . will be rejected out right. The - ന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറാവുന്നതല്ല. ( ഡി. ഡി. 
final acceptance of the tender rests entirely with the 

ചെക്ക് സ്വീകാര്യമല്ല ). ദർഘാസ് ഫോറം തപാലിൽ ആവശ്യ 
Government, who reserves the right to reject or accept any 

മുള്ളവർ സ്വന്തം വിലാസം എഴുതിയതും 25 രൂപ സ്റ്റാമ്പ് 
or all tenders received without assigning any reason . All 

- ഒട്ടിച്ചതുമായ കവർ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
other conditions prevailing in Government Department are 

ദർഘാസിന്റെ അംഗീകാരം സർക്കാർ തീരുമാനങ്ങൾക്ക് 
binding to this tender also . 

വിധേയമായിരിക്കുന്നതും ഏതു ദർഘാസും അംഗീകരിക്കുന്ന 
- കേരള ഗവർണ്ണർക്കുവേണ്ടി ഹൈഡോഗ്രാഫിക് സർവ്വേ 

തിനോ നിരസിക്കുന്നതിനോ പൂർണ്ണ അധികാരം ഉള്ളതുമായിരിക്കും. 
വിഭാഗം ചീഫ് ഹൈ ഡാ ഗാ ഫർ തിരു വ ന ന്ത പുരം 

ഈ വകുപ്പിൽ നില നിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഈ 
അദ്ദേഹത്തിന്റെ ആഫീസിൽ 2009 ഡിസംബർ മാസം 11-ാം 

ദർഘാസിനും ബാധകമാണ്. 
തീയതി 1 മണിവരെ താഴെ പറയുന്ന പ്രവൃത്തിയുടെ പേര് 

Office of the Chief Hydrographer , 
ആലേഖനം ചെയ്തിട്ടുള്ളമുദ്രവച്ച കവറുകളിൽ മൽസര 

Hydrographic Survey Wing, 
സ്വഭാവമുള്ള ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത 

( Sd.) 

Thiruvananthapuram -695 010 . 
തീയതിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

Chief Hydrographer. 
ദർഘാസുകൾ അന്നേദിവസം 3 മണിക്ക് ഹാജരുള്ള കരാറുകാ 
രുടെയോ അവർ അധികാരപ്പെടുത്തിയ പ്രതിനിധികളുടെയോ 

TENDER NOTICE 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

- No . D2-4089/09/ HECC. 

11th November 2009. 
- പ്രവൃത്തിയുടെ പേര് -- എം . എൽ. ജലനിരീക്ഷക് എന്ന 
സർവ്വേ ബോട്ടിന്റെ സ്പെഷ്യൽ അറ്റകുറ്റപണികളും കേടുപാട് The Superintending Engineer, Harbour Engineering 
തീർക്കലും. 

Central Circle , Ernakulam for and on behalf of the 

Governor of Kerala invite competitive tenders in sealed 
അടങ്കൽ തുക - രൂപ 8, 13, 508 ( എട്ട് ലക്ഷത്തി 

covers for the following Work from Registered 
പതിമൂന്നായിരത്തിഅഞ്ഞൂറ്റി എട്ട് രൂപ). 

Contractors/Firms of State PWD , Irrigation Department, 
നിരതദ്രവ്യം - ക്വാട്ടു ചെയ്ത തുകയുടെ 1 %. 

Central Public Works Department and Port Trust through 

Registered Post or Speed Post. The tenders submitted 
ദർഘാസ് പ്രമാണത്തിന്റെ വില : 

through any courier service will not be considered . 
അസ്സൽ - രൂപ 1, 500 + മൂ . വ . നി. @ 12.5 %. 

| SI. Tender No., Name of Work and E . M.D . 
പകർപ്പ് രൂപ 750 + മൂ . വ . നി . @ 12 .5 %. 

No. Probable amount of Contract 
ദർഘാസ് പമാ ണ ത്തിന്റെ വില രൊക്കം പണമായി 

1 63/ HECC/2009 - 10 - Upgradation of coastal 
അപേക്ഷയോടൊപ്പം അടച്ചിരിക്കണം. 

roads in Ernakulam District — Formation of 
പ്രവൃത്തിതീർക്കേണ്ട കാലാവധി പ്രവൃത്തിയുടെഉത്തരവ് 

Makkaparambu Nikath Colony road in Kochi 
കിട്ടി കഴിഞ്ഞ് 60 ദിവസം. 

Corporation - Rs. 89 ,34,360 

50,000 
കരാറുകാരന് സ്വന്തമായി യാർഡും ജനറേറ്ററും അറ്റകുറ്റ 

64 /HECC /2009 - 10 — Mini Fishing Harbour 
പണികൾക്കുള്ള മറ്റു സൗകര്യങ്ങളും ഉണ്ടായിരിക്കേണ്ടതാണ്. 

at Chethy in Alleppy District — Construction 
കൂടാതെ കരാ റു കാ രൻ സ്വന്തം ചില വിൽ ബോട്ട് 

of Wharf, Auction Hall and Protection 
യാർഡിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. 

Bund - Rs. 76, 97 , 617 

50, 000 
അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി എം . വി . സങ്ക് എന്ന 

Cost of tender form - Rs. 13 ,500 + 12. 5 % VAT for Sl . 
ബോട്ട് പരിശോധിക്കു വാൻ താൽപ്പര്യമുള്ള കരാറുകാർ 
അസിസ്റ്റന്റ് മറൈൻ സർവേ യർ, ഹൈഡാ ഗാ ഫിക് 

| No. 1 and Rs . 11, 600 + 12. 5 % VAT for Sl. No. 2 . 
സർവ്വേ വിഭാ ഗം , ബേപ്പൂർ, കോഴിക്കോട്- 15 ( ഫോൺ: 

Period of completion 6 months. 
0495 2414069) എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ദർഘാസി 
നോടൊപ്പം ചീഫ് ഹെഡാഗാഫറുടെ പേർക്കുള്ളതും Class of tenderer — ‘ A ’ Class. 
തിരുവനന്തപുരത്ത് മാറാവുന്നതുമായി ക്വാട്ടു ചെയ്ത തുകയുടെ 
ഒരു ശതമാനം ഡിമാന്റ് ഡാറ്റായി ദർഘാസ് പ്രമാണത്തോ 

The tender forms can be had from the Office of the 
ടൊപ്പം നിരതദ്രവ്യമായും 50 രൂപ മുദ്രപത്രത്തിലുള്ള പ്രാഥമിക 

undersigned on all working days from 3 - 12 - 2009 to 
കരാറും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിരതദ്ര 

8 - 12 -2009 upto 1 p. m . on application in writing , proving 
വ്യവും കരാറും ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 

the eligibility and on payment of cost and VAT . Tenders 
നാലു മാസ ത്തക്ക് ടെണ്ട ർ ഓ ഫർ സ്ഥിര മാ യി രി 

for the work shall be submitted in sealed cover with 
ക്കുന്നതാണ്. 

superscription of the name of work on or before 3 p . m . 


- Rs. 


1st DEC. 2009 ] 


MARINE DEPARTMENT 


201 


on 15- 12 - 2009 to the Superintending Engineer , Harbour 
Engineering Central Circle, Ernakulam - 18 . Tenders received 
after 3 p. m . on 15- 12- 2009 due to postal delay or on any 
other reasons will not be considered . Department will 
not be responsible for any such delays. If the last date 
of receipt of tender happens to be a holiday, tender will 
be accepted upto 3 p . m . on the next working day . 
Preliminary agreement signed in Kerala Stamp Paper worth 
Rs. 50 and document for required EMD pledged in favour 
of the Superintending Engineer, Harbour Engineering 
Central Circle , Ernakulam - 18 are also to be submitted 
along with the tender. The tender submitted without 
preliminary agreement and required EMD will be rejected 
outright. The tenders will be opened at 3 .30 p .m . on the 
last date of receipt of tender in the presence of 
tenderers/ authorized agents present at the time. The firm 
period of the tender shall be 4 months from the date of 
opening of the tender. All the conditions in the Kerala 
PWD and all other conditions prevailing for consideration 
of tenders will be applicable to this tender also . Govt. 
Order (Rt.) No. 255/2004 /F & PD dated 29 -6 -2004 and allied 
orders will be applicable for these tenders . The 
undersigned reserves the right to reject the application for 
issuance of tender forms and also the submitted tender of 
any tenderer without assigning any reason . While 
evaluating tenders, regard would be paid to national 
defence and security consideration . 

-- കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
മദ്ധ്യമേഖല , എറണാകുളം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് സംസ്ഥാന പൊതു മരാമത്തു 
വകുപ്പ്, ജലവിഭവ വകുപ്പ്, കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ്, 

പോർട്ട് ട്രസ്റ്റ് എന്നിവയിൽ രജിസ്ട്രേഷനുള്ള കരാറുകാർക 
സ്ഥാപനങ്ങൾ എന്നിവരിൽനിന്നും മുദ്രവച്ച കവറുകളിൽ 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ രജിസ്ട്രേഡ് തപാൽ 
അഥവാ സ്പീഡ് പോസ്റ്റ് മുഖാന്തിരം ക്ഷണിച്ചുകൊള്ളുന്നു . 

കൊറിയർ സർവ്വീസുകൾ മുഖേന ലഭിക്കുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല. 


കരാറുകാരുടെ ക്ലാസ് " എ ക്ലാസ്സ്. 
- ദർഘാസ് ഫോറങ്ങൾ തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പ് 
മദ്ധ്യ മേ ഖല , എറ ണാ കുളം ഓഫീസിൽ നിന്നും 
3-12 - 2009 മുതൽ 8- 12- 2009 ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് 
- ഫോറ ത്തിന്റെ വിലയും നികുതിയും അടച്ച് യോഗ്യത 

തെളി യിക്കുന്ന രേഖ കൾ ഹാജ രാക്കി രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. പ്രവൃത്തിക്കുള്ള ദർഘാസ് 
പ്രവൃത്തിയുടെ പേരും മറ്റും കവറിന്റെ മുകളിൽ രേഖപ്പെടുത്തി 
സീൽ ചെയ്ത് 15 - 12 - 2009 - ന് വൈകുന്നേരം 3 മണിക്കു 
മുമ്പായി രജിസ്ട്രേഡ് തപാൽ അഥവാ സ്പീഡ് പോസ്റ്റ് 
മുഖേന എറണാകുളം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, 
മദ്ധ്യമേഖല സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് ലഭിക്കത്തക്കവണ്ണം 
സമർപ്പിക്കേ ണ്ട താ ണ് . 15 - 12 - 2009 - ന് വൈകു ന്ന രം 
3 മണിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ ആയത് തപാൽ 
തകരാറുമൂലമോ മറ്റേതെങ്കിലും കാരണവശാലോ ആയാലും 
സ്വീകരിക്കുന്നതല്ല. ഇങ്ങനെയുണ്ടാകുന്ന കാലതാമസത്തിന് 
ഡിപ്പാർട്ട്മെന്റ് യാതൊരു കാരണവശാലും ഉത്തരവാദിയായിരി 
ക്കുന്നതല്ല. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം 
- ഏതെങ്കിലും കാരണവശാൽ സർക്കാർ പൊതു അവധിയായി 
പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
വൈകുന്നേരം 3 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതാണ്. ദർഘാസ് പ്രമാണത്തോടൊപ്പം 50 രൂപ വിലയുള്ള 
- മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതും 
അതോടൊപ്പം തന്നെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ഹാർബർ 
എഞ്ചിനീയറിംഗ് സെൻട്രൽ സർക്കിൾ, എറണാകുളം, കൊച്ചി 
എന്ന പേരിൽ ആവശ്യമായ നിരതദ്രവ്യം നിയമപ്രകാരം കെട്ടി 
വച്ചതിന്റെ രേഖ അടക്കം ചെയ്യേണ്ടതു മാണ്. അപ്രകാരം 
ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസുകൾ 
സ്വീകരിക്കുന്ന അവസാന ദിവസം വൈകുന്നേരം 3.30 - ന് 
ഹാജരുള്ള കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാര 
പ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസിന്റെ ഫേം പിരീഡ് 
ദർഘാസ് തുറക്കുന്ന ദിവസം മുതൽ 4 മാസം ആയിരിക്കും. 
കേരള പൊതുമരാമത്ത്വകുപ്പിലെ ദർഘാസ് സംബന്ധമായ 
എല്ലാ നിബന്ധനകളും ദർഘാസ് പരിഗണനയ്ക്കുള്ളമറ്റ് 
അനു ബന്ധ ഉത്ത ര വു കളും ഈ ദർഘാ സിനും ബാധ ക 
മാ യി രിക്കും. സർക്കാർ ഉത്തരവ് ( ആർ. റ്റി.) 255 / 2004/ 
എഫ്.ആന്റ് പി . ഡി . നമ്പ രിലെ 29 - 6 - 2004 - ലെ ഉത്തരവും 
അനു ബന്ധ ഉത്ത ര വു കളും ഈ ദർഘാസിനും ബാധ ക 
മായിരിക്കും. ദർഘാസ് ഫോറങ്ങൾക്കുള്ളഅപേക്ഷയോപൂരിപ്പിച്ച് 
സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു കാരണവും 
കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്നയാളിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകളുടെ 
സൂക്ഷ്മ പ രി ശോ ധ ന യിൽ ദേശീയ സുരക്ഷയ്ക്കും 
പ്രതിരോധത്തിനും പ്രത്യേക പരിഗണന നൽകുന്നതാണ്. 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
- പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


രൂപ് 


1 63 / എച്ച് ഇ സിസി/ 2009 - 10 - എറണാകുളം 

ജില്ലയിലെ തീരദേശ റോഡുകളുടെ നിലവാരം 
ഉ യ ർ ത്തു ന്ന റ പ വ്യ ത്തി - കൊ ച്ചി ൻ 
കോർപ്പറേഷനിലെ മാക്കാപ്പറമ്പ് നികത്ത് 
കോളനി റോഡിന്റെ നിർമ്മാണം - രൂപ 89,34, 360 50,000 


- 64 / എച്ച്ഇസിസി/ 2009- 10 - ആലപ്പുഴ ജില്ല 
യിലെ ചെത്തി മിനി ഫിഷിംഗ് ഹാർബർ 
നിർമ്മാണം- വാർഫ്, ലേലപ്പുര, പാട്ടക്ഷൻ 
ബണ്ട് എന്നിവയുടെ നിർമ്മാണം 
രൂപ 76,97,617 


50,000 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 
13,500 + 12.50 % വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 11,600 + 12. 50 % വാറ്റ്. 


Office of the Superintending 
Engineer, Harbour Engineering 
Central Circle, 
Ernakulam -18 , 
Phone : 0484 2396003 . 


(Sd.) 
Superintending Engineer. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 6 മാസം. 


202 


KERALA GAZETTE 


[PART III 


ദർഘാസ് പരസ്യം 


ദർഘാസ് ഫോറം തിരികെ ലഭിക്കേണ്ട അവസാന 
തീയതിയും സമയവും - 9 - 12 - 2009, 4 മണി. 


നമ്പർ ഇള / സിഎൽടി/ 04 / 2008 - 09. 


2009 നവംബർ 10. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 9 -12 -2009, 
4. 30 മണി. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, കോഴിക്കോട് താഴെ 
പറയുന്ന പ്രവർത്തികൾക്കുവേണ്ടി അംഗീകൃത കരാറുകാരിൽ 
നിന്നും മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


കരാറുകാരന്റെ ക്ലാസ്സ് ക്രമനമ്പർ 1- ന് “ സി യും അതിനു 
- മുകളിലും, ക്രമനമ്പർ 2 - ന് “ എ ക്ലാസ്സ്. 


പ്രവൃത്തിയുടെ കാലാവധി കമനമ്പർ 1- ന് 3 മാസം, 
ക്രമനമ്പർ 2 - ന് 1 മാസം. 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽതുകയും 


നിരതദ്രവ്യം 
രൂപ് 


വടകര അഴിത്തല മത്സ്യബന്ധന കേന്ദ്രം 
ലാന്റിംഗ് ജെട്ടിയുടെ നിർമ്മാണം - (പുനർ 
ദർഘാസ്) രൂപ 12,44,786 


ദർഘാസുകളെ സംബന്ധിച്ചുള്ള കേരള പൊതുമരാമത്ത് 
വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ 
ദർഘാസ് റദ്ദ് ചെയ്യാനോ മാറ്റിവയ്ക്കുവാനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 
മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവർത്തിയെപ്പറ്റിയുള്ള കൂടുതൽ 
വിവ ര ങ്ങൾക്ക് ഓഫീസു മായി ബന്ധ പ്പെടാ വു ന്ന താ ണ്. 


31, 150 


2 പുതിയാപ്പ മത്സ്യബന്ധന തുറമുഖം- II 

കെ . വി. ഔട്ട്ഡോർ സബ്സ്റ്റേഷന്റെ അറ്റകുറ്റ 
പണികൾ രൂപ 1, 27,468 


3, 200 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 
1,900 +12.50 % വാറ്റ്, ക്രമനമ്പർ 2- ന് രൂപ 400 + 12.50 % വാറ്റ്. 

ദർഘാസുകൾ വിൽക്കുന്ന തീയതിയും സമയവും 
3- 12 - 2009 മുതൽ 9 - 12 - 2009 ഉച്ചയ്ക്ക് 1 മണിവരെ. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ഹാർബർ 
എഞ്ചിനീയറിംഗ് ഡിവിഷൻ, 
പുതിയാപ്പ , 
പി. ഒ. പുതിയങ്ങാടി, 

( ഒപ്പ്) 
കോഴിക്കോട്- 21. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


